O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1197 തുലാം 10 


1943 കാർത്തികം 4 


10th Thulam 1197 


4th Karthika 1943 


നമ്പർ 


42 


വാല്യം 10 
Vol . X 


No. 


Part I 


Law 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


1 


നിയമ ( എച്ച് ) 


വിജ്ഞാപനം 


( 1 ) 


നമ്പർ 2728 എച്ച് 3 2021 നിയമം . 


തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 13 . 


3-0 5-0 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3 -ം 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീമതി റ്റി . പ്രസന്നകുമാരി അമ്മ , അഡ്വക്കേറ്റ് , D / o ശ്രീ . കെ . സി . തങ്കപ്പൻ 
പിള്ള , ദേവിദർശൻ , ടെംമ്പിൾ റോഡ് , TRRWA 25A , ശാസ്തമംഗലം പി . ഒ . , തിരുവനന്തപുരം -695 010 
എന്നവരെ തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ തിരുവനന്തപുരം താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം 


അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 


നവംബർ മാസം 21 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 


കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 38 { 1997 { TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 2 ) 


നമ്പർ 6256 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 13 . 


3-0 5-0 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3 -ം 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 


അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . സാം സക്കറിയ , അഡ്വക്കേറ്റ് , S / o സാം . പി . ചെറിയാൻ , 36,1398 , 
ലിസ ഭവൻ , കറ്റക്കര വെസ്റ്റ് റോഡ് , കലൂർ , കൊച്ചി -682 017 എന്നയാളെ കേരള സംസ്ഥാനം ഉൾപ്പെടുന്ന 
മുഴുവൻ പ്രദേശവും അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഒക്ടോബർ മാസം 3 -ാം തീയതി മുതൽ 


വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 18 / 1998 / EKM ) ഇതിനാൽ 


പുനർ നിയമിക്കുന്നു . 


( 3 ) 


നമ്പർ 6861 / എച്ച് 3 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 13 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . റ്റി . എം . മാത്യൂസ് , അഡ്വക്കേറ്റ് , S / o ശ്രീ . മാത്യു , തെരുപുഴ ഹൗസ് , 
കാഞ്ഞങ്ങാട് പി . ഒ . , കാസർഗോഡ് -671 315 എന്നയാളെ കാസർഗോഡ് റവന്യൂ ജില്ല ഉൾപ്പെടുന്ന മുഴുവൻ 

അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഒക്ടോബർ മാസം 17 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 1 / 1997 / KAZD ) ഇതിനാൽ പുനർ 


പദേശം 


നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I 


) 


( 4 ) 


നമ്പർ 7564 എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 13 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് ആക് 


3-0 5-0 


വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീമതി എ . പി . രാജമണി , അഡ്വക്കേറ്റ് , D / o ശ്രീ . വേലായുധൻ , മലയിൽ 


ഹൗസ് , മുതുകുളം സൗത്ത് പി . ഒ . , ആലപ്പുഴ -690 506 എന്നവരെ 


ആലപ്പുഴ റവന്യൂ ജില്ല ഉൾപ്പെടുന്ന 


മുഴുവൻ പ്രദേശം 


അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഒക്ടോബർ മാസം 31 -ാം തീയതി മുതൽ 


വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 27/1997 { ALPA ) ഇതിനാൽ പുനർ 


നിയമിക്കുന്നു . 


( 5 ) 


നമ്പർ 8893 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 13 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3 -ം 5 


വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . വി . സുരേഷ് കുമാർ , അഡ്വക്കേറ്റ് , S / o ശ്രീ . കെ . പി . വേലു പിള്ള , 


കെരുക്കാട്ട് കൊട്ടാരത്തിൽ , റാന്നി പി . ഒ . , പത്തനംതിട്ട -689 672 എന്നയാളെ പത്തനംതിട്ട റവന്യൂ ജില്ല 


ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശം 


അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഡിസംബർ മാസം 1 -ാം തീയതി 


മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 20 , 1997 { PTA ) 


ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 6 ) 


നമ്പർ 3277 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 15 . 


5-0 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീമതി ഐഷ ബീവി , റ്റി . എ . , അഡ്വക്കേറ്റ് , D / o ശ്രീ . റ്റി . എ . അലിയാർ , 
20/832 , " ഐഷാസ് ' , മട്ടലിൽ ടെംബിൾ റോഡ് , കടവന്തറ , കൊച്ചി -682 020 എന്നവരെ എറണാകുളം 


റവന്യൂ ജില്ലയിലെ കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടുന്ന പ്രദേശം 


അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 


ജൂലൈ മാസം 14 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാല യളവി ലേക്ക് നോട്ടറിയായി 


( രജിസ്റ്റർ നമ്പർ 21 / 2000 / EKM ) ബഹു . കേരള ഹൈക്കോടതി ഡിവിഷൻ ബഞ്ചിന്റെ WA No. 1114 / 2016 - ന്റെ 


വിധിക്ക് വിധേയമായി ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


3 


( 7 ) 


നമ്പർ 4126 / എച്ച് 3 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 15 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . കെ . ഹംസ , അഡ്വക്കേറ്റ് , S / o ശ്രീ . കെ . മുഹമ്മദ് കുട്ടി , അഴുവളപ്പിൽ 
ഹൗസ് , കുളത്തുപറമ്പ് , പുത്തൂർ പി . ഒ . , കോട്ടയ്ക്കൽ , മലപ്പുറം -676 503 എന്നയാളെ മലപ്പുറം റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട ഏറനാട് താലൂക്ക് ( ഓഫീസ് മലപ്പുറം ) പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 

ജൂലൈ മാസം 20 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 4/1997 / MPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


2021 


( 8 ) 


നമ്പർ 5020 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 15 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . പി . കെ . മൂസ , അഡ്വക്കേറ്റ് , S / o ശ്രീ . പി . കെ . മുഹമ്മദ് , 14 1599 , 
ഫ്രാൻസിസ് റോഡ് , കോഴിക്കോട് -673 003 എന്നയാളെ കോഴിക്കോട് റവന്യൂ ജില്ലയിലെ കോഴിക്കോട് 
കോർപ്പറേഷൻ ഏരിയ അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 നവംബർ മാസം 23 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 8 / 1998 / KKD ) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു . 


( 9 ) 


നമ്പർ 6160 / എച്ച് 3 2021 നിയമം . 


തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 15 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . കെ . തമ്പി , അഡ്വക്കേറ്റ് , S / o ശീ . എ . സി . കൊച്ചു രാ മൻ , 
കണ്ടശ്ശേരി - വൈഖരി , തൊടിയൂർ , തഴവ പി . ഒ . കരുനാഗപ്പള്ളി , കൊല്ലം -676 503 എന്നയാളെ കൊല്ലം 
റവന്യൂ ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 

ഒക്ടോബർ മാസം 28 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 02 / 1998 / KLM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


2021 


( 10 ) 


5-0 


നമ്പർ 6807 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 15 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3-0 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . റ്റി . വി . ബാബു ചെറുകര , അഡ്വക്കേറ്റ് , S / o ശ്രീ . മത്തായി വർഗ്ഗീസ് , 
സി . സി . നമ്പർ 63,2811 , തൃപ്തി ലൈൻ മനോരമ ജംഗ്ഷൻ , കൊച്ചി , എറണാകുളം -682 016 എന്നയാളെ 
എറണാകുളം റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 നവംബർ മാസം 21 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 32 / 1997 / EKM ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part I 


( 11 ) 


നമ്പർ 7197 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 15 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . തോമസ് കുര്യൻ , അഡ്വക്കേറ്റ് , S / o ശ്രീ . തോമസ് , പഴയതോട്ടത്തിൽ 
ഹൗസ് , 31 -ാം മൈൽ , പൊൻകുന്നം പി . ഒ . , കോട്ടയം -686 506 എന്നയാളെ കേരള സംസ്ഥാനം ഉൾപ്പെടുന്ന 
മുഴുവൻ പ്രദേശവും അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ആഗസ്റ്റ് മാസം 29 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 46 / 1997 / KTM ) ഇതിനാൽ പുനർ നിയമി 
ക്കുന്നു . 


2 


( 12 ) 


നമ്പർ 8583 / എച്ച് 3 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 സെപ്റ്റംബർ 15 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3 -ം 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . ചെറിയാൻ മാത്യു , അഡ്വക്കേറ്റ് , S / o ശ്രീ . എം . സി . മാത്യു , 
മാളിയേക്കൽ എട്ടുകെട്ടിൽ , റൂബി നഗർ പി . ഒ . , ചങ്ങനാശ്ശേരി , കോട്ടയം -686 103 എന്നയാളെ കോട്ടയം 
റവന്യു ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 
2021 നവംബർ മാസം 25 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 5/1997 | KTM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം , 

വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.10.26 12:49:20 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


